Jails Department 


TENDER NOTICE 


[C.P.6-1/2007- 08 ] 


- 11 


25 Mtrs . 


No. CP6 -3075 / 2007. 


19th June 2007. 


Nice Cloth 
Plastic Sheet (6 % 2 x 4 2 ) 
Plastic Tray 
Oil Paper 


- 


13 


3 Nos. 

5 Nos. 
10 Quire 


- 14 


Knife 


Sealed tenders are invited for the supply of Raw 
Materials described in the schedule for the period from 
1 - 8 -2007 or at a later date up to 31 -3 - 2008 . The tender 
in duplicate should be superscribed as “ The tender for 
the Supply of Raw Materials for the Soap Manufacturing 
for the year 2007 - 08 and addressed to " The 
Superintendent, Central Prison , Poojappura, 
Thiruvananthapuram . 


2 Nos. 


EMD - 1 % of quoted amount 
Cost of tender form : 

Original - Rs. 700 + VAT 

Duplicate - Rs. 400 + VAT 
Closing date and time of sale of tender forms — 
6-8 -2007, 3 p . m . 


Tender received late will not be accepted under any 
circumstances . Intending tenderers may on application and 
remittance of the cost of tender forms to the manufactory 
Office of Central Prison , Poojappura , Thiruvananthapuram , 
obtain the requisite tender forms in which rates have to 
be quoted . Tender should quote rate for each and every 
items in the schedule of articles. 


Last date and time for receipt of tenders 
8-8 - 2007, 12 Noon . 


Date and time of opening of tenders -- 8 - 8 - 2007 , 
3 p . m . 


- Tender will be settled item - wise . The application for 
tender forms shall be accompained by cash remittance of 
price of tender form fixed as per G . O . (P ) No . 1/2007 /SPP, 
dated 30 - 3 - 2007 . The cost of tender forms will not be 
refunded . Tender forms are not transferable. 


If the day is declared as a public holiday, the next 
working day will be treated as date of opening of tender . 


SCHEDULE 


SL . 


Name of Items 


Quantity 


Soap Kit (I. R . T. C . 
approved sample ) 
Coconut Oil 
Cover 
Cello Tape (1 set 12 Nos.) 
Mould 
Scissors 6 " 
Bucket G . I. (12") 
Bucket Plastic 
Petroleum Jelly 
Plastic Mug 


9385 Nos. 

9385 Kgs. 
200000 Nos . 

49 Set. 
5 Nos. 


കേരള സംസ്ഥാന ജയിൽകു പ്പിന്റെ കീഴിലുള്ള 
തിരു വ ന ന്ത പുരം സെൻട്രൽ ജയിൽ മാനു ഫാ ക് ചറി 
വിഭാഗത്തിൽ 2007 - 08 സാമ്പത്തിക വർഷത്തേക്ക് 1-8 - 2007 
മുതൽ അല്ലെങ്കിൽ അതിനു ശേഷം മറ്റേതെങ്കിലും ദിവസം 
മുതൽ 31- 3 - 2008 വരെ ആവ ശ്യ മുള്ള താഴെ പറയുന്ന 
അസം സ് കൃത വസ്തു ക്കൾ വിതരണം ചെയ്യു വാൻ 
താല്പര്യമുള്ളവരിൽ നിന്നും നിർദ്ദിഷ്ട ദർഘാസ് ഫോറത്തിൽ 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . സെൻട്രൽ 
ജയിൽ സൂപ്രണ്ടിന്റെ മേൽവിലാസമെഴുതിയ കവറിന്റെ പുറത്ത് 
“ 2007 - 08 - ലേക്ക് സോപ്പു നിർമ്മാ ണ ത്തിന് ആവ ശ്യ മായ 
അസംസ്കൃത സാധനങ്ങൾ വിതരണം ചെയ്യുന്ന തിനുള്ള 
ദർഘാസ് എന്നു രേഖപ്പെടുത്തിയിരിക്കണം. 


2 Nos . 


2 Nos . 


2 Nos. 


50 Kgs. 
2 Nos. 


ദർഘാസ് ഫോറത്തിന്റെ രണ്ടു പ്രതികൾ വീതം ജയിൽ 
മാ നു ഫാ ക് ടറി ഓഫീസിൽ നിന്നും ജി . ഒ. ( പി .) 
നമ്പർ 1 / 2007/ SP P , തീയതി 30 - 3 - 2007 എന്ന സർക്കാർ 
ഉത്തരവ് അനുസരിച്ച്, നിശ്ചിത വിലയ്ക്ക് ലഭിക്കുന്നതാണ്. 


- ദർഘാസ് ഫോറത്തിന്റെ വില അടച്ചത് യാതൊരു 
കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല. ദർഘാസ് ഫോറത്തിന്റെ 
വില പണമായി മാത്രമേ സ്വീകരിക്കുകയുള്ളു. ദർഘാസ് ഫോറം 

കൈമാറുവാൻ പാടില്ല . പൂരിപ്പിച്ച ദർഘാസിന്റെ രണ്ടു പ്രതികൾ താഴെ 
പറഞ്ഞിരിക്കുന്ന നിശ്ചിത ദിവസത്തിനും സമയത്തിനും മുമ്പായി 
തിരുവനന്തപുരം സെൻട്രൽ ജയിൽ മാനുഫാക്ചറി ഓഫീസിൽ ലഭി 
ച്ചി രി ക്കേ ണ്ട താ ണ് . 

ദർ ഘാസിൽ ഓരോ 
സാധ ന ത്തി ന്റെയും വില പ്രത്യേകം പ്രത്യേകം രേഖപ്പെടു ത്തി 
യിരിക്കണം. ആയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ സാധന 
ത്തിന്റെയും വില ഉറപ്പിക്കുന്നത്. 


ക്രമ 


അസംസ്കൃത സാധനങ്ങളുടെ 


എണ്ണം/ 
തൂക്കം 


നമ്പർ 


- പേര് 


1 സോപ്പ് കിറ്റ് (I. R . T . C . അംഗീകരിച്ച 

സാമ്പിൾ അനുസരിച്ച്) 


9385 എണ്ണം 


2 വെളിച്ചെണ്ണ 


9385 കി . ഗ്രാം 


3 കവർ 


200000 എണ്ണം 


49 സെറ്റ് 


5 എണ്ണം 


2 1, 
2 ,, 
2 ,, 
50 കിലോഗ്രാം 


4 സെല്ലോ ടേപ്പ് (1 സെറ്റ് 12 എണ്ണം) 
5 മോൾഡ് 
6 കതിക 6 " 
7 ബക്കറ്റ് G. I.( 12 ") 
8 ബക്കറ്റ് പ്ലാസ്റ്റിക് 
9 പെട്രോളിയം ജെല്ലി 
10 പ്ലാസ്റ്റിക് മഗ് 
11 തുണി ( നൈസ്) 
12 പ്ലാസ്റ്റിക് ഷീറ്റ് ( 6 2 x 4A ) 
13 പ്ലാസ്റ്റിക് ട്രേ 
14 ഓയിൽ പേപ്പർ 
15 നെഫ് (കത്തി) 


2 എണ്ണം 


25 മീറ്റർ 
3 എണ്ണം 
- 5 | , 
10 ക്വയർ 


2 എണ്ണം 


നിരതദ്രവ്യം-- ദർഘാസിൽ ഉദ്ധരിച്ച തുകയുടെ 1 % 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ രൂപ 700 + വാറ്റ് 

ഡ്യൂപ്ലിക്കേറ്റ് രൂപ 400 + വാറ്റ് 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമ 
യവും - 6- 8- 2007 , 3 മണി. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 
8 - 8 - 2007, 12 മണി. 

ദർഘാ സ് തുറക്കുന്ന തീയതിയും സമയവും 
8 -8- 2007, 3 മണി. 

-- ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം പൊതു അവധി 
ആയാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം ദർഘാസ് 
നടപടികൾ നടത്തുന്നതാണ്. 


(Sd.) 
Superintendent. 


Thiruvananthapuram . 


